Reg . No . രജി. നമ്പർ 
KL / TV ( N ) / 12/ 2009 - 2011 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2011 


m 


ക 


GOVERNN 


കേരള 
- 


സർക്കാ 


NMENT OF 


ാർ 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVI 


No. 


THIRUVANANTHAPURAM , TUESDAY 

-- തിരുവനന്തപുരം, ചൊവ്വ 


24th May 2011 
| 2011 മേയ് 24 
3rd Jyaishta 1933 
1933 ജ്യേഷ്ഠം 3 


21 


വാല്യം 56 


നമ്പർ 


Technical Education Department 
SHORT TENDER NOTICE 

- [ No . 30 /2010 - 11 ] 


will be accepted by means of Cash or by Money Order 
only. The tender forms should be accompanied by an 
agreement executed in Kerala Government Stamp Paper 
worth ? 100 . 


No. D1- 1487 /2011 . 


28th April 2011 . 


Sealed and competitive tenders are invited for the 
purchase of capital items for Computer Science and 
Engineering Department of Govt. Engineering College , 
Sreekrishnapuram , Palakkad . 


Tenders should be clearly superscribed with the 
description and Tender No. and the same will be opened 
on the specified date and time in the presence of such 
tenderers on their authorized representatives. The final 
acceptance of the tender rests entirely with the Government 
who do not bind themselves to accept the lowest or any 
other tender. 


Price of tender form (Including sales tax ) : 


Original 


X 300 + 4.04 % taxes. 


- ശ്രീകൃഷ്ണപുരം സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിലെ 
കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ടുമെന്റിലേക്ക് ആവശ്യമായ സാധന 
സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിന് മത്സരാടിസ്ഥാനത്തിൽ മുദ്ര 
വെച്ച ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


Duplicate – 


150 + 4. 04 % taxes. 


Last date and time of issue of tender forms 
7-6- 2011, 2 p . m . 

Last date and time of receipt of tender forms— 
7 -6-2011, 4 p . m . 


ദർഘാസ് ഫോറത്തിന്റെ വില ( നികുതിയടക്കം) : 

അസ്സൽ - X 300 + 4.04 % 
പകർപ്പ് - X 150 + 4. 04 % 


Date and time of opening of tender forms 
8 - 6- 2011, 11 a . m . 


ദർ ഘാസ് ഫോറം വിതരണം ചെയ്യുന്ന അ വ സാന 
തീയതിയും സമയവും - 7 - 6 - 2011, 2 മണി. 

- ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും - 7 -6 - 2011, 4 മണി. 


Earnest Money Deposit — 1 % of quoted value (only 
by means of Demand Draft from a Nationalised Bank ). 


ദർ ഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
8 - 6 - 2011, 11 മണി. 


Interested tenderers may obtain the requisite non 
transferable tender forms separately for the tenders from 
the Principal, Government Engineering College, 
Sreekrishnapuram Post, Palakkad -679 517 on payment of 
the value noted above by Cash or by Money Order 
(postage charge 3 40 extra ). The cost of the tender forms 


നിര തദവ്യം - ഉദ്ദേ ശിച്ച നിരക്കിന്റെ ഒരു ശതമാനം 
( ദേശസാൽകൃത ബാങ്കിൽ മാറാവുന്ന ഡാറ്റായി മാത്രം.) 


താൽപര്യമുള്ളവർക്ക് കൈമാറ്റം ചെയ്യാനാവാത്ത ദർഘാ 


24th MAY 2011 ] 


STORES PURCHASE 


- 616 


സുകൾ ഓരോന്നിനും പ്രത്യേകം പ്രിൻസിപ്പാൾ, സർക്കാർ 
എഞ്ചിനീയറിംഗ് കോളേജ്, ശ്രീകൃഷ്ണപുരം- 678 633 എന്ന വിലാ 
സ ത്തിൽ നേരിട്ട് പണം അടച്ചോ മണിയോർഡർ 
മുഖേനയോ മാത്രം ലഭിക്കുന്നതാണ്. (തപാൽ കൂലി ! 40 പ്രത്യേ 
കം ). നിരതദ്രവ്യം ദേശസാൽകൃത ബാങ്കിൽ നിന്നുള്ള ഡിമാന്റ് 
ഡാഫ്റ്റായി എസ്. ബി . റ്റി., ശ്രീകൃ ഷ്ണ പുരം ശാഖയിൽ 
മാറാവുന്ന തരത്തിൽ പ്രിൻസിപ്പാൾ, സർക്കാർ എഞ്ചിനീയറിംഗ് 
കോളേജ്, ശ്രീകൃഷ്ണപുരം എന്ന പേരിൽ സമർപ്പിക്കേണ്ടതാണ്. 
? 100 - ന്റെ കേരള സർക്കാർ മുദ്രപത്രത്തിൽ തയ്യാറാക്കിയിട്ടുള്ള 
സമ്മ ത പ്രതം ദർഘാ സിനോടൊപ്പം സമർപ്പിക്കേ ണ്ട താ ണ് . 
വൈകികിട്ടുന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. ദർഘാസുകൾ 
നിശ്ചിത സമയത്തും തീയതിയിലും തദവസരത്തിൽ സാന്നിദ്ധ്യമുള്ള 
ദർഘാസുകാരുടെ മുമ്പിൽ വച്ച് തുറക്കുന്നതാണ്. നിരതദ്രവ്യവും 
സമ്മതപത്രവും ഇല്ലാത്ത ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 

വിശദവിവരങ്ങൾക്ക് www. gecskp . ac.in എന്ന വെബ്സൈറ്റ് 
സന്ദർശിക്കുക 


Govt. Engineering College, 
Sreekrishnapuram, 
Mannampatta P . O ., 
Palakkad - 678 633 . 


( Sd.) 
Principal. 


